© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


QA 


സ് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ശ്രാവണം 26 
26th Sravana 1943 


PART III 
Commissionerate of Land Revenue 


Gaz . No. 33 / 2021 / DTP ( Dairy Development ) . 


527 


17th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6579 


വ യ സ് 


കമ് 
നമ്പർ 


അവകാശികളുടെ 

പേര് 


Kondotty Taluk 


പരേതയുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


ഫാത്തിമ്മ 


മകൾ 


46 


( 1 ) 


2 


റാബിയ 


43 


നമ്പർ സി2-5094 / 2021 . 


2021 ജൂലൈ 16 . 


3 


41 


4 


മകൻ 


40 


ബുഷറ 
ഇസഹാക്ക് , ടി . ബി . 
സുമയ്യ , ടി . ബി . 
അമീറ 


5 


മകൾ 


40 


6 


38 


7 


ജുബൈരിയ , ടി . ബി . 


37 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ മുതു വ ല്ലൂർ വില്ലേ ജിൽ 
വിളയിൽ പറപ്പൂർ പാറ കുന്നത്തുംകണ്ടി വീട്ടിൽ അയമ്മദ് 
മകൻ മുഹമ്മദ് എന്നയാൾ 1-3 - 1974 -ാം തീയതി മരണ 
പ്പെട്ടിരിക്കുന്നു . പരേതന്റെ അനന്തരാവകാശിയെ സ്ഥാപിച്ചു 
കി ട്ടു ന്ന തി നു വേണ്ടി മകൻ വിള യിൽ പറ പൂർ 
പാറകുന്നത്തുംകണ്ടി വീട്ടിൽ മുഹമ്മദ് മകൻ അലവി ഹാജി 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ മുതുവല്ലൂർ 
വില്ലേജാ ഫീ സർ മുഖേന അന്വേഷണം നട ത്തി യതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശി യായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


അനന്തരാ 


മേൽപ്പറ ഞ്ഞവരാണ് 

പരേ തയുടെ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സാക്ഷ്യപത്രം 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയ ത് ഈ പരസ്യം ഗസറ്റിൽ പര സ്യ പ്പെ ടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം പൊന്നാനി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


അലവി ഹാജി 


മകൻ 


66 


താലൂക്കാഫീസ് , 
പൊന്നാനി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ഡി1-2017 2021 . 

2021 ആഗസ്റ്റ് 3 . 
8-6-2021 - ല കേരള ഗസറ്റ് നമ്പർ 24 ( വാല്യം X , 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 4462 - ൽ ക്രമനമ്പർ 10 പ്രകാരം പ്രസിദ്ധീകരിച്ച് 
പരസ്യ ത്തിൽ പരേ ത യുടെ അവകാശികളിൽ ക്രമ നമ്പർ 
1 ആയി ചേർത്തിട്ടുള്ള പരേതയുടെ മകളുടെ പേര് “ പാത്തിമ്മ 
എന്ന തിനു 

" ഫാത്തിമ്മ ' ' 

എന്ന് 

തിരു ത്തി 
വായിക്കേണ്ടതാണ് . 


മേൽപ്പറഞ്ഞയാളാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പസി ദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
കൊണ്ടോട്ടി തഹശീൽദാരെ നേരിട്ട് എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ് . അവധി കഴിഞ്ഞു വരു ന്നതോ തപാ ലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ സി2-5065 2021 . 

2021 ജൂലൈ 16 . 
കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
പറവൂർ പുളിക്കൽ എളേടത്ത് പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് 
മകൻ അബൂബക്കർ , പി . എന്നയാൾ 3-7-2020 -ാം തീയതി 
മരണപ്പെട്ടിരിക്കു ന്നു . പരേ തന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മകൻ പറവൂർ പുളിക്കൽ എളേടത്ത് 
പള്ളിയാളി വീട്ടിൽ അബൂ ബക്കർ മകൻ സുബൈർ ഇ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ചെറു കാവ് 
വില്ലേജാ ഫീസർ മുഖേന അന്വേഷണം നട ത്തി യതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


tt 


പക രം 


നമ്പർ ഡി1-266212021 . 


2021 ആഗസ്റ്റ് 10 . 


കേ രള 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


15 - 6 - 20 21 - ല 

ഗസറ്റ് നമ്പർ 24 - ൽ 
( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
സപ്ലിമെന്റ് വിഭാഗത്തിൽ പേജ് നമ്പർ 53 - ൽ ക്രമനമ്പർ 25 
പകാരം ( പസി ദ്ധീ ക രിച്ച പര സ്യ 

ത്തിൽ പരേ തന്റെ 
അ വ കാ ശി ക ളിൽ കമ ന മ്പർ 2 ആയി ചേർത്തിട്ടുള്ള 
ആര്യ ശശിധരൻ , ടി , എന്നവർക്ക് പരേതനുമായുള്ള ബന്ധം 
' മകൻ ' ' എന്ന തി നു പ ക രം " മകൾ ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


1 


66 


2 


42 


66 


3 


99 


39 


( 3 ) 


4 


36 


നമ്പർ ഡി1-550 2021 . 


2021 ജൂലൈ 29 . 


5 


35 


6 


33 


കേ രള 


7 


32 


>> 


ബിയ്യാത്തൂട്ടി , എ . 

രണ്ടാം ഭാര്യ 
മുഹമ്മദ് അലി 

മകൻ 
പത്തായക്കണ്ടി 
വീരാൻകുട്ടി പത്തായക്കണ്ടി 
ആമിന , പി . 

മകൾ 
അബ്ദുൽ റഷീദ് 

മകൻ 
അബ്ദുറഹീം , പി . 
സുബൈർ , പി . 

മുഹമ്മദ് റാഷിദ് , പി . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
കൊണ്ടോട്ടി തഹശീൽദാരെ നേരിട്ട് എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ് . അവധി കഴിഞ്ഞു വരു ന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


8 


4- 5- 20 21 - ല 

ഗസറ്റ് നമ്പർ 

18 -ൽ 
( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
സപ്ലിമെന്റ് വിഭാഗത്തിൽ പേജ് നമ്പർ 62 , 63 - ൽ ക്രമനമ്പർ 
2 ആയി പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ അവകാശികളായി 
ഉൾപ്പെടുത്തിയവരുടെ എണ്ണം 12 എന്നതിനുപകരം 13 എന്നും 
അവ കാശിക ളുടെ പേരിന്റെ കൂടെ കമ ന മ്പർ 13 ആയി 
മ ര ണ പ്പെട്ട മകൻ ചന്ദ്രന്റെ ഭാര്യ ശോഭന വയസ് 55 
എന്നവരെ കൂടി ഉൾപ്പെടുത്തിയും തിരുത്തി വായിക്കേണ്ടതാണ് . 


28 


താലൂക്കാഫീസ് , 
പൊന്നാനി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 33 / 2021 / DTP ( CLR ) . 


247 


17th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6580 


( 6 ) 


നമ്പർ സി2-5978 2021 . 


2021 ജൂലൈ 30 . 


നമ്പർ സി2-2076 2020 . 


2021 ആഗസ്റ്റ് 2 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
പരി യ മ്പലം പണി ക്ക ര ക ണ്ടി വീട്ടിൽ താമി 

മകൻ 
വേലാ യു ധൻ , കെ . എന്ന യാൾ 31 - 12 - 2020 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . പരേ തന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മകൻ പുളിക്കൽ പണിക്കരകണ്ടി 
വീട്ടിൽ വേലായുധൻ മകൻ അക്ഷയ് , കെ . ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെറുകാവ് വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
ആബിദ കോളേജ് വീട്ടിൽ , ഐക്കരപ്പടി പി . ഒ . , മലപ്പുറം 
ജില്ല യിൽ താമ സിച്ചി രുന്ന മുഹ മ്മ ദ് , എ . എന്ന യാൾ 
30 - 12 -20 07 -ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ അബ് ദുൽ ഗഫാർ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ചെറു കാവ് വില്ലേജാ ഫീസർ മുഖേന 
നട ത്തി യതിൽ 

പറയു ന്നവര 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


അന്വഷണ 


താഴ 


കമ 


പേര് 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 

ബന്ധം 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


നമ്പർ 


ബം 


1 


ഉഷ , എം . 


ഭാര്യ 


49 


1 


ഖദീജ , എ . 


ഭാര്യ 


59 


2 


നീനുവേലായുധൻ , കെ . 


മകൾ 


28 


2 


അബ്ദുൽ ഗഫാർ എടത്തൊടി 


മകൻ 


43 


3 


അക്ഷയ് , കെ . 


3 


മകൻ 


40 


25 


അബൂബക്കർ സിദ്ധീഖ് 


4 


ആബിദ ബീവി 


മകൾ 


35 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മൂള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പസി ദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
കൊണ്ടോട്ടി തഹശീൽദാരെ നേരിട്ട് എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ് . അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മുക ളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ണ്ടെങ്കിൽ ആ യത് 

ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ ( പസി ദ്ധ പ്പെ ടുത്തിയ തീയ തി മു തൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ സി2-5979 2021 . 


2021 ആഗസ്റ്റ് 4 . 


( 6 ) 


നമ്പർ സി2-2279 2020 . 


2021 ആഗസ്റ്റ് 2 . 


ഒ . , 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
വെണ്ണായൂർ നങ്ങിണിയത്ത് വീട്ടിൽ വേലായുധ മേനോൻ 
മകൻ അച്ചു തൻ , ഇ . എന്ന യാൾ 4-11-2020 -ാം തീയതി 
മരണപ്പെട്ടിരിക്കു ന്നു . പരേ തന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ വെണ്ണായൂർ നങ്ങിണിയത്ത് 
വീട്ടിൽ അച്ചു തൻ ഭാര്യ വിജയകുമാരി ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെറുകാവ് വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ പെരിഞ്ചീരി 
വീട്ടിൽ അഴി ഞഞ്ഞിലം പി . 

മലപ്പുറം ജില്ല യിൽ 
താമസിച്ചിരുന്ന പാർവ്വതി അമ്മ എന്നവർ 21-5-2019 -ാം തീയതി 
മരണപ്പെട്ടിരിക്കു ന്നു . ടിയാളുടെ അനന്തരാവ കാ ശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി ടിയാളുടെ സഹോദരിയുടെ 
മകൻ ശിവപ്രസാദ് കെ . നായർ ഈ ആഫീസിൽ സമർപ്പിച്ച് 
അപേക്ഷ യിൻ മേൽ വാഴ യൂർ വില്ലേജാ ഫീസർ മുഖേന 
നട ത്തി യതിൽ 

പറയുന്നവര 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


അന്വഷണം 


താഴ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


വിജയകുമാരി 


ഭാര്യ 


62 


നമ്പർ 


ബന്ധം 


2 


മകൾ 


രമ്യ 


40 


1 


പദിബ 


സഹോദരിയുടെ മകൾ 


44 


3 


രജിത് 


മകൻ 


36 


2 


ശിവപ്രസാദ് കെ . നായർ 


മകൻ 


40 


>> 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
കൊണ്ടോട്ടി തഹശീൽദാരെ നേരിട്ട് എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ് . അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മുക ളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


248 


17th AUG , 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6581 


( 7 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


നമ്പർ സി2-507712020 . 


2021 ആഗസ്റ്റ് 2 . 


1 


പുഷ്പ 


ഭാര്യ 


59 


2 


ഉമ 


മകൾ 


35 


3 


ഉമേഷ് 


മകൻ 


33 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ സുധീർ 
നിവാസ് വീട്ടിൽ പുതുക്കോട് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ഗോവിന്ദൻകുട്ടി , എം , എന്നയാൾ 30-11-2018 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ സുധീർ , പി . വി . 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ വാഴയൂർ 
വില്ലേജാ ഫീ സർ മുഖേന അന്വേഷണം നട ത്തി യതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


മ ൽ ചേർത്ത വര മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പസി ദ്ധീക രിച്ച് തീയതി മൂ തൽ 
ദിവസത്തിനുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് 
ബോധിപ്പിക്കേണ്ട താ ണ് . അവധി കഴിഞ്ഞതോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


30 


( 2 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


വട ക ര 


1 


സുമംഗല , പി . വി . 


മകൾ 


48 


മുട്ടു അൽ 


2 


സുധീർ , പി . വി . 


മകൻ 


45 


മുക ളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജെ2-348112021 . 

2021 ആഗസ്റ്റ് 4 . 
താ ലൂ ക്കിൽ ചോറോട് 

വില്ലേ ജിൽ 
ദേശത്ത് രാജൻ , വി . , വ ര മ്മൽ 

വീട് , 
മുട്ടുങ്ങൽ വെസ്റ്റ് പി . ഒ . , ചോറോട് എന്നയാൾ 9-3-2014 -ാം 
തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ 
വാങ്ങിക്കാൻ ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് ആവശ്യ മു 
ണ്ടെന്നും കാണിച്ചുകൊണ്ട് പ്രിൻസി സമർപ്പിച്ച അപേക്ഷയിൽ 
ചോറോട് വില്ലേജാഫീ സർ മുഖാന്തിരം അ ന്വേ ഷണം 
നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് അവകാശികൾ 
എന്ന് അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


ഭാര്യ 


58 


താലൂക്കാഫീസ് , 


2 


ചന്ദി , വി . 
പിയ മോൾ , വി . 
പ്രിൻസി 


മകൾ 


( ഒപ്പ് ) 
തഹശീൽദാർ . 


37 


കൊണ്ടോട്ടി . 


3 


36 


>> 


4 


സോണി 


32 


5 


ഡിന്നി , വി . 


മകൻ 


29 


KOZHIKODE DISTRICT 


Vadakara Taluk 


മേ ൽ ചേർത്ത വര മാത കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പസി ദ്ധീക രിച്ച തീ യ തി മുത ൽ 
ദിവസത്തിനുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് 
ബോധിപ്പിക്കേണ്ട താ ണ് . അവധി കഴിഞ്ഞതോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


30 


പരസ്യം 


നമ്പർ ജെ2-43021 2021 . 


2021 ആഗസ്റ്റ് 4 . 


( 3 ) 


നമ്പർ ജെ2-3802 / 2021 . 


2021 ആഗസ്റ്റ് 4 . 


വട ക ര 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ മേപ്പയിൽ 
ദേശത്ത് ഭാസ്കരൻ , കല്ലു നിരപറമ്പത്ത് ഹൗസ് , മേപ്പയിൽ , 
നടക്കുതാഴ എന്നയാൾ 16 -11-2013 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
പുഷ്പ സമർപ്പിച്ച അപേക്ഷയിൽ നടക്കുതാഴ വില്ലേജാഫീസർ 
മുഖാന്തിരം 

നടത്തിയ തിൽ 
പേരെഴുതിയവരാണ് അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


താ ലൂ ക്കിൽ 

നട ക്കു താഴ വില്ലേ ജിൽ 
മേപ്പയിൽ ദേശത്ത് ബാലൻ , പാലയുള്ള പറമ്പത്ത് ഹൗസ് , 
മേപ്പയിൽ പി . ഒ . , എന്നയാൾ 13-11-2016 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
കമല സമർപ്പിച്ച അപേക്ഷയിൽ നടക്കുതാഴ വില്ലേജാഫീസർ 
മു ഖാന്തിരം 

നടത്തിയ തിൽ 
പേരെഴുതിയവരാണ് അവകാശി എന്ന് അറിവായിരിക്കുന്നു . 


അന്വഷണം 


താഴ 


അന്വ ഷണം 


താഴ 


249 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 14:06:47 
+ 05'30 ' 


